Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


O 


സാ 


PMENT OF 


KERALE 


मत्या 


a 


t 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th May 2009 

- 2009 മേയ് 5 
15th Vaisakha 1931 
1931 വൈശാഖം 15 


18 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


കോട്ടയം ഡിവിഷൻ 

വകുപ്പിൽ ടെണ്ടർ / ലേലം അനുസരിച്ചും outright വിൽപ്പന 
ദർഘാസ്/ ലേലപ്പരസ്യം 

സംബ ന്ധിച്ചും നില വിലുള്ള എല്ലാ വ്യവസ്ഥ കളും ഈ 

ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. നിശ്ചിത തീയതി 
നമ്പർ സി1 - 3915/ 2008. 

2009 ഏപ്രിൽ 8 . 

ഒരു പൊതു ഒഴിവു ദിവസമായി വരികയാണെങ്കിൽ അടുത്ത 
കോട്ടയം ഡിവിഷന് കീഴിൽ എരുമേലി റെയിഞ്ചിന്റെ പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തുംവച്ച് ടെണ്ടർ/ 
പരിധിയിൽ വരുന്ന 1946 ഉറുമ്പിക്കര തേക്ക് പ്ലാന്റേഷനിലും ലേലം നട ത്തു ന്ന താ ണ്. ടെണ്ടറിനോടൊപ്പം 10 ,000 രൂപ 
1947 കാള കെട്ടി തേക്ക് പ്ലാന്റേ ഷ നുകളിലും നിൽക്കുന്ന രൊക്കം പണം നിരതദ്രവ്യമായി ഒടുക്കേണ്ടതാണ്. ടെണ്ടർ 
പച്ചമുളകൾ നിൽക്കും പടി താഴെ പട്ടിക യിൽ പറയുന്ന സമർപ്പിക്കാതെ ലേലത്തിൽ മാത്രം പങ്കെടുക്കാൻ ആഗ്രഹിക്കു 
സ്ഥലത്തും തീയ തി യിലും ടെണ്ടർ / ലേലം അ നു സ രിച്ച് ന്നവർ ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായി നിരതദ 
വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കോട്ടയം വ്യമായി 10 ,000 രൂപ രൊക്കം പണമായി ഒടുക്കേണ്ടതാണ്. 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലേലദിവസം - വിജയിയാവുന്ന ദർഘാസ്/ ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടൻ 
ഉച്ചയ്ക്ക് 12 മണിവരെ പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ലേലം കൊണ്ട് ഉൽപ്പന്നത്തിന്റെ മൊത്തം വില 20, 000 രൂപയിൽ 
അന്നേദിവസം തന്നെ ഉച്ചയ്ക്ക് 3 മണിവരെ ദർഘാസുകൾ കുറവാണെങ്കിൽ മുഴുവൻ തുകയും 20,000 രൂപയിൽ കൂടുതലാ 
തിരികെ സ്വീകരിക്കുന്നതും, അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 3. 30 ണെങ്കിൽ മൊത്തം ലേലത്തുകയുടെ 35 % വില കുറഞ്ഞത് 
മണിക്ക് ഹാജരുള്ള ദർഘാസു കാരുടെ സാന്നിദ്ധ്യത്തിൽ 20,000 രൂപയും കൂടിയത് 1,00 ,000 രൂപയും എന്ന കണക്കിൽ 
കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം രൊക്കം പണമായോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലെ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ/ ലേലം നടത്തുന്ന നിഷ്ക്കർ ഷി ക്ക പ്പെട്ട ശാഖ യിൽ മാറാ വുന്ന ഡിമാന്റ് 
താ യിരിക്കും. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച് അറിയിപ്പ് കിട്ടിയ ഡാഫ്റ്റായോ ലേല ദി വസം തന്നെ ഒടു ക്കേ ണ്ട താ ണ് . 
തീയതി മുതൽ 7 ദിവസത്തിനകം ഉടമ്പടി വച്ച് ജോലി 35 ശതമാനം വരുന്ന തുക 1,00,000 രൂപയിൽ അധികരിക്കുന്ന 
ആരംഭിക്കേണ്ടതും ഒരു മാസത്തിനകം പ്രവർത്തി പൂർത്തി പക്ഷം ബാക്കി വരുന്ന തുക ലേലദിവസം മുതൽ 7 ദിവസ 
യാക്കി മുളകളും മുള്ളുകളും നീക്കം ചെയ്യേണ്ട തു മാണ്. ത്തിനകം ഒടുക്കേണ്ടതാണ്. 24 - 6 - 2008 - ലെ കേരള സർക്കാർ 
നിശ്ചിത സമ യ ത്തി നു ശേ ഷം ലഭിക്കുന്ന ടെണ്ട റു കൾ ഗ സ റ്റിൽ ( പസി ദ്ധീ ക രിച്ച പാട്ട ക്ഷ ൻ വിഭാഗം 
സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ സി . സി . എഫ്. ന്റെ 12 - 6 - 2008 - ലെ Pro . ( 5) 2013/ 08 നമ്പർ 
നിശ്ചിത ദിവസം ടെണ്ടർ/ ലേലം നടന്നില്ലെങ്കിൽ താഴെ പറയുന്ന വിജ്ഞാ പ ന ത്തിൽ പറയുന്ന വ്യവസ്ഥകൾ ഈ 
തീയതിയിൽ ടെണ്ടർ/ ലേലം നടത്തുന്നതാണ്. കേരള വനം ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


Gaz. No .18/2009/DTP ( Forest). 


188 


KERALA GAZETTE 


[ PART III 


SCHEDULE 


ഉദ്ദേശ ഉടമ്പടി തുക 4 ലക്ഷം ( നാല് ലക്ഷം) രൂപ 
നിരതദ്രവ്യം - രൂപ 10 ,000 ( പതിനായിരം ). 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + നികുതി. 


Species 


Approximate Quantity 


ലേലത്തീയതി - 13 - 5 - 2009. 


1380 ,, 


അടുത്ത ലേലത്തീയതികൾ - 19 -5 - 2009, 26 - 5- 2009. 

പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി കരാർ തീയതി 
മുതൽ ഒരു മാസത്തിനകം. 


231 


,, 


പട്ടിക 


Teak poles II C Class 

475 Nos. 
Teak poles II D Class 
Teak poles IV 

980 , 
Teak poles V Class 
Softwood 

75M3 
Teak Billet 

30MT 
Fire wood 

45MT 
EMD --Rs. 20,000. 
Cost of tender form — Rs. 100 + VAT. 
Name of dumping depot - Kallar. 

Date and time of auction — 12 - 5 -2009 , 10 a.m ., if the 
materials are fully unsold , Second auction will be held 
on 18 - 5 - 2009 and third auction on 25 - 5 - 2009 at the same 
place and time. 


മുള നിൽക്കുന്ന സ്ഥലം 


ഉദ്ദേശ അളവ് 


കമ 
നമ്പർ 


1946 തേക്ക് പ്ലാന്റേഷൻ, 
ഉറുമ്പിക്കര 
1947 കാളകെട്ടി 


100 എം . റ്റി. 
300 എം . റ്റി. 


2 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ഡിവിഷണൽ 

ഫോറസ്റ്റാഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


TENDER - CUM - AUCTION NOTICE 


No . A2- 2443/2009 . 


| 18th April 2009. 


കോട്ടയം ഡിവി ഷ നില അയ്യ പ്പൻ കോ വിൽ 
റെയിഞ്ചിലെ കല്ലാർ 1943,1944 തേക്കുതോട്ടങ്ങളിൽ നിന്നും 
അന്തിമവെട്ടു ജോലികൾവഴി ശേഖരിച്ചതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ വിവിധയിനം വെളള മരങ്ങളും, പല 
ജാതി വിറകും തേക്കുകഴ കളും തേക്ക് ബില്ലറ്റു കളും 
താഴെക്കാണുന്ന തീയതികളിലും സമയത്തും സ്ഥലത്തും 
കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഓഫീസറോ ലേലം ചെയ്ത് വിൽക്കുന്ന 
തായിരിക്കും. 24 - 6 - 2008 - ലെ സർക്കാർ ഗസറ്റ് നമ്പർ 26 - ൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർ വേറ്റർ ( സം ര ക്ഷ ണം ) 
12 - 6- 2008 - ലെ പാ . ( 5) 2613 / 2008 നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ 
പൊതുവായ ലേലനിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
വിധേയ മായിട്ടായിരിക്കും ലേലം നട ത്തു ക . ലേലത്തിൽ 
പങ്കെടുക്കുന്ന വരുടെ സീൽചെയ്ത് ടെൻഡറുകൾ ലേല 
ദിവസം രാവിലെ 9 മണിവരെ അയ്യപ്പൻകോവിൽ റെയിഞ്ചാഫീസർ 
സ്വീകരിക്കുന്നതായിരിക്കും. ടെൻഡർ ഫാറങ്ങൾ 100 രൂപയ്ക്ക് 
അയ്യപ്പൻകോവിൽ റെയിഞ്ചാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ലേല ദിവസം അവധിയായി വരികയോ അപ്രതീക്ഷിതമായ 
ബന്ത്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകൾ ഉണ്ടാകുകയോ 
ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും 
സ്ഥലത്തുംവച്ച് ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിലോ ( ഫോൺ- 0481 
2562276 ), അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ 
( ഫോൺ- 0486 8259210 ) പ്രവൃത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


It is hereby notified for the information of the public 
that tender -cum -auction sale of Teak poles, Teak billets , 
Soft wood , Timber & Firewood (miscellaneous species) 
collected from the final felling from 1943 , 1944 Teak 
plantations at Kallar of Ayyappencoil Range and stacked 
at Kallar Dumping Depot under this division as 
mentioned in the schedule below , will be conducted by 
Divisional Forest Officer, Kottayam or any other officer 
authorised by him on the dates specified below subject to 
the sale conditions published by the Chief Conservator 
of Forests ( Protection ), Thiruvananthapuram vide 
No. Pro . (5 ) 2613/ 2008 dated 12 -6 - 2008 in Kerala Gazette 
No. 26 dated 24 -6 - 2008 . Conditions mentioned about post 
offer in this regard are applicable to this auction . Sealed 
tender for auction shall be received on or before 9 a . m . 
on the date of auction . Tender forms costing Rs. 100 will 
be available from Ayyappancoil Range Office. If the 
dates of auction happen to be a public holiday or if the 
sale is not conducted due to some unexpected reasons. 
like bundh etc. the sale will be conducted on the next 
working day at the same place and time. Further details 
can be obtained from the Range Officer, Ayyappancoil 
(Phone: 0486 8259210 ) or from this office 
(Phone 0481 2562276 ) during working hours. 


പട്ടിക 


ഇനം 


ഏകദേശ അളവ് 


475 എണ്ണം 


1380 


തേക്കുകഴ രണ്ടാം തരം 
- സി ക്ളാസ് 
തേക്കുകഴ മൂന്നാം തരം 
തേക്കുകഴ നാലാം തരം 
തേക്കുകഴ അഞ്ചാം തരം 
വെള്ള മരം 
തേക്ക് ബില്ലറ്റ്സ് 
വിറക് 


231 


980 ,, 
231 , 
75 ക്യൂ . മീ. 
30 മെ.ടൺ. 


45 


,, - 


5th MAY 2009 ] 


FOREST DEPARTMENT 


| 189 


നിരതദ്രവ്യം - രൂപ 20,000 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


ഡബിംഗ് ഡിപ്പോയുടെ പേര് കല്ലാർ 


ലേലതീയതിയും സമയവും - 12 - 5 - 2009 പകൽ 10 മണി. 
വിറ്റുപോകാത്തവ 18 - 5 - 2009 - ലും ബാക്കിയുളളവ 25 -5 - 2009 - ലും 
ഇതേസ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 


Further details can be had from the Range Officer, 
Begur Range at Mananthavady or from this office on 
office hours in Phone No . 04935 -240233 . 

If the sale/tender will not be held on the scheduled 
date it will be held on the next day at the same time and 
place . Quantity mentioned in the table is likely to 
change and the undersigned has the authority to change 
the quantity at the time of Tender/Auction , according to 
availability of stock . 


Divisional Forest Office , 
Kottayam . 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of 
the Governor of Kerala ) 


NORTH WAYANAD DIVISION 


TENDER /AUCTION NOTICE 


നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ബേഗൂർ 
റെയിഞ്ചിലെ 1968 തേക്ക് ആന്റ് സോഫ്റ്റ് വുഡ്പ്ലാന്റേഷൻ, 
തിരു നെല്ലിയിൽ നിന്നും മുറിച്ച് ശേഖരിച്ച് പോത്തു മൂല 
( തിരുനെല്ലി) ഡമ്പിങ്ങ് ഡിപ്പോയിൽ സൂക്ഷിച്ചിട്ടുള്ളതായ താഴെ 
പട്ടികയിൽ കൊടുത്തിട്ടുള്ള തേക്ക് കഴകൾ, വിറക് എന്നിവ 
നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( പ്രൊട്ടക്ഷൻ) തിരുവനന്തപുരത്തിന്റെ 
17 - 6- 2008 - ലെ പാ . ( 5) 2613 / 2008 നമ്പരായി 24 - 6 - 2008 - ലെ 
കേരള ഗസറ്റ് നമ്പർ 26 - ൽ പ്രസിദ്ധീകരിച്ച ദർഘാസ്/ ലേല 
നിബ ന്ധ ന കൾക്കും വിധേ യ മാ യി , ദർഘാസിന്റെ യും 
ലേലത്തിന്റെയും അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. 


No. H - 2687/ 2008 . 


- 13th April 2009 . 


It is hereby notified for the information of the 
public that the below mentioned quantities of Teak Poles 
collected from 1968 Teak and Softwood 
Plantation , Thirunelly of Begur Range of this Division by 
way of final thinning will be sold in Tender/ Public 
Auction at the place and time noted in the table given 
below by the undersigned or his authorized nominee for 
the above purpose on behalf of the Governor of Kerala . 
The tender/ sale will be subject to the notification and 
sale condition issued vide letter No. Pro. (5) 2613 /2008 
dated 17 -6 - 2008 of the Chief Conservator of Forests 
(Protection ), Thiruvanathapuram published in Kerala 
Gazette No. 26 dated 24 -6 -2008 in Pages 1 to 8 . 


1. ലേല ദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണി 
ക്കു ന്ന തില്ല . വാങ്ങാ നു ദ്ദേശിക്കുന്ന ലോട്ടുകളുടെ 
നമ്പരും അവയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വിലയും 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


2. ലേല നടപടികൾ ലേല ദിവസം രാവിലെ 10 മണിക്ക് 

ആരംഭിക്കുന്നതാണ്. 


TABLE 


Name of Plantation 


Items 


Quantity 


3. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻഉദ്ദേശിക്കുന്നവർ 
ദർഘാസ് സമർപ്പിക്കുന്നതിന് മുൻപ് വിൽപനയ്ക്ക് 
വെച്ചിട്ടുള്ള സാധനങ്ങളുടെയും മറ്റും നൽപ് നിൽപ് 
സ്ഥിതിയും അളവുകളും നേരിൽകണ്ട് ബോദ്ധ്യപ്പെടേ 
ണ്ടതാണ്. പിന്നീടുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. 


1968 Teak and 
Softwood Plantation 
Thirunelly 


1st Class poles 
IInd Class poles 
IIIrd Class poles 
IVth Class poles 
Vth Class poles 
Billet /Fire wood 


184 Nos. 
436 Nos. 
550 Nos. 
646 Nos. 
381 Nos. 

7 MT 


- 


4. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ 
20,000 രൂപ ( ഇരുപതിനായിരം രൂപ) നിരതദ്രവ്യം 
പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടാതെ അവർ ദർഘാസ്/ ലേല നിബന്ധനകൾ 
പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൻമൂലം 
സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ തന്നിൽ 
നിന്നും ഈടാക്കുന്നതിന് സമ്മതിച്ചു കൊണ്ട് ഒരു 
സമ്മതപത്രം ഒപ്പു വെയ്ക്കേണ്ടതാണ്. 


E . M. D - Rs. 20,000 . 
Cost of tender form - Rs. 100 + ST. 
Date and time of tender/Auction — 22 -5 -2009, 10 a.m . 
Dumping Depot - Pothumoola ( Thirunelly) 

Date and time of re -sale in case of no bid in the 
original auction - 25-5 -2009 and 27- 5-2009, 10 a . m . 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് മാ ന ന്ത വാ ടി യിലുള്ള 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ഫോൺ നമ്പർ 
04935 -240233- ലോ ബേഗൂർ റെയിഞ്ച് ഓഫീസിലോ 
അന്വേഷിക്കാവുന്നതാണ്. 


190 


KERALA GAZETTE 


[PART III 


പട്ടിക 


തേക്ക് തോട്ട 
ത്തിന്റെ 
- പേര് 


കുറിപ്പ് - 22 - 5- 2009 - ന് ഡിപ്പോയിൽ വിൽപ്പന നടക്കാതെ 
കഴകൾ ബാക്കി വരികയാണെങ്കിൽ പോത്തുമൂല ( തിരുനെല്ലിയിൽ) 
വച്ച് 25 - 5 - 2009, 27 - 5 - 2009, രാവിലെ 10 മണിക്ക് ലേലം 
ചെയ്ത വിൽപ്പന നടത്തുന്നതായിരിക്കും. 


- ഇനം 


എണ്ണം 


550 


1968 തേക്ക് ആന്റ് | 1 -ാം തരം തേക്കുകഴകൾ 184 
സോഫ്റ്റ് വുഡ് 2 -ാം തരം 

436 
പ്ലാന്റേഷൻ, 

3 -ാം തരം 
തിരുനെല്ലി. 4 -ാം തരം 

646 
5 -ാം തരം 

381 
തേക്ക് വിറക് 7 മെട്രിക് ടൺ 


- മുകളിൽ കൊടുത്ത അള വിൽ വ്യത്യാസം വരാൻ 
സാധ്യതയുണ്ട്. വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന കഴകൾ കുറവ് 
ചെയ്യുവാനോ, കൂട്ടുവാനോ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 
അധികാരമുണ്ടായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ്/ ലേലം നടക്കാതെ വരികയാണെങ്കിൽ പട്ടികയിൽ 
ചേർത്ത തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തും ലേലം 
ചെയ്ത് വിൽപ്പന നടത്തുന്നതായിരിക്കും. 


നിരതദ്രവ്യം 


രൂപ 20,000 . 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 100 + വി. നി . 


ലേല തീയതിയും സമയവും സ്ഥലവും - 22 - 5 - 2009 
രാവിലെ 10 മണി, ഡമ്പിംഗ് ഡിപ്പോ, പോത്തുമൂല ( തിരുനെല്ലി) 


Divisional Forest Office , 
North Wayanad Division , 
Mananthavady. 


( Sd.) 
Divisional Forest Officer . 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി1- 2298 / 09. 


2008 ഏപ്രിൽ 17. 


സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് ഫോറസ്റ്റ് റെയിഞ്ചിലെ 1978 ചീയമ്പം തേക്ക് തോട്ടത്തിൽ നിന്നും 
മുറിച്ച് ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകൾ 13- 5- 2009, 21- 5 - 2009, 28 -5 - 2009 എന്നീ തീയതികളിൽ ഇരുളം ഡംപിംഗ് 
ഡിപ്പോയിൽ വെച്ചും 200 എണ്ണം IV ക്ളാസ് കഴകൾ ദിനേഷ് പരമേശ്വരൻ എന്ന മുൻലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ 
13 -5- 2009 -ാം തീയതി കല്ലുവയൽ ഡംപിംഗ് ഡിപ്പോയിൽവച്ചും താഴെ പറയുന്ന സമയത്ത് യഥാക്രമം ചെതലത്ത് റെയിഞ്ചിലെ 
ഇരുളം ഡംപിംഗ് ഡിപ്പോയിൽവച്ചും കല്ലു വയൽ ഡംപിംഗ് ഡിപ്പോയിൽവച്ചും, ലേലത്തിൽ വയ്ക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് 
24- 6 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 26 - ലെ 253 മുതൽ 259 വരെ പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ), 
തിരുവനന്തപുരം നമ്പർ പാ . (5)- 2613/08 തീയതി 12-6 -2008 എന്ന നമ്പരിൽ പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ / ലേല നിബന്ധനകളും 
സർക്കാർ തടി ഡിപ്പോകളിലെ ലേല വിൽപ്പന സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും/ നിബന്ധനകൾക്കും 
വിധേയമായി, സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമലതപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ടെണ്ടർ - കം -ഓക്ഷൻ സമ്പ്രദായത്തിൽ വിൽക്കുന്നതായിരിക്കും. ലേല തീയതിക്കുമുമ്പായി ഡിപ്പോയിൽ എത്തുന്ന എല്ലാ കഴകളും 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 


- ലേലത്തീയതിയുടെ തൊട്ടു മുമ്പിലത്തെ പ്രവൃത്തി ദിവസം ഉച്ചയ്ക്കുശേഷം 2.30 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
ചെതലയം റെയിഞ്ചാഫീസിൽ നിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം രാവിലെ 9 മണിവരെ 
ചെതലയം റെയിഞ്ച് ഓഫീസിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. ലേലദിവസം പണിമുടക്കോ പൊതു ഒഴിവ് ദിവസമോ 
ആയി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ- കം -ഓക്ഷൻ അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാത്തതോ വിൽപ്പന നടക്കാത്തതോ ആയ വിഭവങ്ങൾ 
താഴെ കാണിച്ച തീയതികളിലും സമയത്തും അതാത് ഡിപ്പോയിൽ വെച്ച് നടത്തുന്നതാണ്. 


- പോസ്റ്റ് ഓഫറുകൾ ലേല തീയതി മുതൽ 7 ദിവസത്തിനകം മുകളിൽ പറഞ്ഞതായ ഗസറ്റ് വിജ്ഞാപനത്തിലെ 
നിബന്ധനകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


5th MAY 2009] 


FOREST DEPARTMENT 


191 


പട്ടിക 


ലേല 


കമ 

- ലേല 
നമ്പർ തീയതിയും 

സമയവും 


സ്ഥലം 


തോട്ടത്തിന്റെ 

തേക്ക് കഴകളുടെ ഏകദേശ എണ്ണം 
പേര് | 1 -ാം 

2 -ാം 3 -ാം 4 -ാം 5 -ാം ബില്ലറ്റ് വിറക് 

ക്ലാസ് ക്ലാസ് ക്ലാസ് ക്ലാസ് 
ബി സി ഡി ബി സി ഡി 


ക്ലാസ് 


100 


250 1250 


2000 


3000 


2500 


10 MT 15 MT 


- 


- 


- 


- 


200 


200 


- 


- 


- 


- 13 - 5 - 2009 

ഇരുളം 

1978 - 125 
10 a . m . 2.30 p . m . ഡംപിംഗ് തേക്ക് തോട്ടം 
( വിൽപ്പനയാകാത്ത ഡിപ്പോ ചീയമ്പം 
ലോട്ടുകൾ 21-5 - 2009 - ന് കല്ലുവയൽ - 1977 - 
2 മണിക്ക് 

ഡംപിംഗ് പാതിരി 
പുനർലേലം 

ഡിപ്പോ 

- സൗത്ത് 
ചെയ്യുന്നതാണ്) 

തേക്ക് തോട്ടം 
21- 5 - 2009 ഇരുളം 

- - 
(വിൽപ്പനയാകാത്ത - ഡംപിംഗ് തേക്ക് തോട്ടം 
ലോട്ടുകൾ 28 - 5- 2009 - ന് ഡിപ്പോ - ചീയമ്പം 
2 മണിക്ക് 
പുനർലേലം 
ചെയ്യുന്നതാണ്) 


2 


1978 


650 


- 


- 670 300 


2000 


3000 


1000 


- 


- 


3 


ടി 


20 


150 


30 


60 750 


110 


1500 


220 


1500 


5 MT 5 MT 


1978 
തേക്ക് തോട്ടം 
ചീയമ്പം 


28 - 5 - 2009 10 a . m . 
( വിൽപ്പനയാകാത്ത 

ലോട്ടുകൾ 2 - 6 - 2009 - ന് 
10 മണിക്ക് 
പുനർലേലം 
ചെയ്യുന്നതാണ്) 


ആ 


കെ മൊത്തം 145 


700 


130 


310 2670 400 


5500 


6420 


5000 


15 


MT 20 MT 


അടങ്കൽ തുക രൂപ 1,75, 00,000 
നിരതദ്രവം - രൂപ 20, 000 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 
ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 12 - 5 -2009, 2.30 മണിവരെ, ക്രമനമ്പർ 2 - ന് 20 - 5- 2009 , 
2. 30 മണിവരെ, ക്രമനമ്പർ 3 - ന് 27 -5 - 2009, 2.30 മണിവരെ. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
സൗത്ത് വയനാട് ഡിവിഷൻ, 
കൽപ്പറ്റ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
- ( കേരള ഗവർണ്ണർക്കു വേണ്ടി) 


Gaz. No. 18/2009/DTP (Forest). 


